Kerala Gazette No . 17 dated 27th April 2010 . 
PART I 


കേരള സർക്കാർ 
റവന്യു (എഫ്) വകുപ്പ് 


തിരുത്തൽ വിജ്ഞാപനം 


ജി. ഒ . ( എം .എസ്.) നമ്പർ 96 / 10/ ആർ. ഡി . 


തിരുവനന്തപുരം, 2010 മാർച്ച് 12. 


1996 മേയ് മാസം 7 -ാം തീയതിയിലെ 19 -ാം നമ്പർ കേരള ഗസറ്റിൽ ഭാഗം 1- ൽ 
ജി . ഒ ( എം .എസ്. ) നമ്പർ 415 | 96 ആർ. ഡി . തീയതി 22 - 8 - 1995 -ാം നമ്പരായി 
പ്രസിദ്ധപ്പെടുത്തിയ വിജ്ഞാപനത്തിലെ അനുബന്ധത്തിൽ പേജ് 4 - ൽ കോളം 4 - ൽ 
ആലത്തൂർ താലൂക്കിൽ മാത്തൂർ 11 വില്ലേജിൽ ആ നിക്കോട് ദേശത്തിൽ 
രേഖപ്പെടുത്തിയ പഴയ സർവെ നമ്പർ 31/ 11 പി . റ്റി ., 32 / 5 പി . റ്റി ., 35/ 9 പി . റ്റി ., 
33 /1ബി 3 പി . റ്റി., 33/ 2 സി . പി . റ്റി . എന്ന് ചേർത്തിട്ടുള്ളതിൽ 32 / 5 പി . റ്റി . എന്നത് 32 / 5 
ബി . പി . റ്റി . എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
ഡോ . നിവേദിത പി . ഹരൻ, 
- പ്രിൻസിപ്പൽ സെക്രട്ടറി. 


